Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. oel. omid 
KL /TV (N )/12 /2009 - 2011 


WHITHT 
OL 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 
wberjo 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


24th February 2009 
2009 ODL6jul 24 
5th Phalguna 1930 
1930 200000 Mo 5 


TT 


PART III 
Department of Health Services 


SHORT TENDER NOTICE 


No . S - 1513/2000/SPHCL. 


10th February 2009. 


Intending tenderers may on written application to 
the Director, State Public Health and Clinical Laboratory , 
Thiruvananthapuram to obtain tender forms. Tender 
forms should be accompanied by a cash remittance which 
is the price fixed for a form and which is not refundable 
under any cirucmstances. Tender forms are not 
transferable . 


Sealed tenders are invited for the repair of the 
following equipments by replacement of spares at State 
Publit Health and Clinical Laboratory , Thiruvananthapuram . 

Total Estimate Cost - Rs. 1,58.227. 
Cost of tender form : 

OriginalRs. 400 + VAT. 

Duplicate - - Rs. 200 + VAT. 
Last date and time of sale of tender form 
25 -2 -2009, 12 Noon . 

Last date and time of receipt of tender form 
27 - 2- 2009, 12 Noon . 

Date and time of opening of tenders - 2 -3 - 2009 , 
II a. m . 

Late tenders will not be accepted . Tender number and 
date should be superscribed on each envelope. Tender 
should be addressed to the Director, State Public Health 
and Clinical Laboratory, Thiruvananthapuram -37 . The 
tenders will be opened in the presence of tenderers or 
their authorized representatives who are present at that 
time. 


Cheques and Bank Drafts etc. will not be accepted 
towards the cost of tender forms. Tender forms will be 
supplied to the firms by registered post. If the payment 
is made by Money Order inclusive of postal charges of 
Rs. 25 for each form . Money Order will be accepted 
only if received within 5 working days prior to the due 
date for submission of tenders. Duplicate tender form will 
be issued to those who have purchased of original tender 
forms. Tender should be accompanied by an agreement 
executed in Kerala Stamp Paper worth Rs. 50 and EMD 
1 % of the total cost of the items tendered . The rate 
offered should be inclusive of all taxes. Further details if 
any required can be had from this office during office 
hours. 


I 


- സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ആന്റ് ക്ളിനിക്കൽ ലബോറട്ടറി 2 . Horizontal autoclave, 
യിലെ മീഡിയ സെക്ഷനിലെ താഴെ പറയുന്ന ഉപകരണങ്ങൾ 

- (1) Pressure control switch 
പെയർ പാർട്ട്സുകൾ മാറ്റി അവ നന്നാക്കുന്നതിന് മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

(2) Immersion heater 6kw 
അടങ്കൽ തുക്- റുപ 1,58,227 

(3) Boiler gasket 
ദർഘാസ് ഫോറത്തിന്റെ വില 

(4) Boiler gasket-2 nut bolt ( steel) 
- അസ്സൽ- രൂപ 400 + വാറ്റ് 

(5 ) Dial thermometer 
- പകർപ്പ് - രൂപ 200 + വാറ്റ് 

(6) Gasket (door) 
- ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാ തീയതിയും 

(7) Multiport valve 
സമയവും - 25- 2 - 2009 ഉച്ചയ്ക്ക് 12 മണി. 
ടെണ്ടർ സ്വീകരിക്കുന്ന അവ സാന തീയതിയും 

| (8) Steam trap 
സമയവും- 27 -2- 2009 ഉച്ചയ്ക്ക് 12 മണി. 
ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 

State Public Health and 
2- 3 -2009, 11 മണി. 

Clinical Laboratory, 

(Sd.). 
- ദർഘാസുകൾ ടെണ്ടർ നമ്പർ രേഖപ്പെടുത്തി ഡയറക്ടർ, 

Thiruvananthapuram . 

Director: 
കരള പബ്ളിക് ഹെൽത്ത് ആന്റ് ക്ളിനിക്കൽ ലബോറട്ടറി, 
തിരുവന്തപുരം- 37 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. 

SHORT TENDER NOTICE 
സ്വീകാര്യ മായ ടെണ്ടറുകൾ നൽകുന്നവരുംഉടയോ അവർ 
അധികാരപ്പെടുത്തിയവരുടെയോ സാന്നിദ്ധ്യത്തിൽ ടെണ്ടറുകൾ No, AC147922008MHi . . - 10th February 2009. 
തുറക്കുന്നതാണ്. താമസിച്ചു ലഭിക്കുന്ന ടെണ്ടോകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 

Scaled tenders are invited for the refilling of the 

following type of Fire Extinguisher for the use of Mental 
ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അതിന്റെ വിലയും 
മണിഓർഡർ ആയോ നേരിട്ട് അടച്ചോ ഡി ക്ലർ, സ്റ്റേറ്റ് 

| Health Centre, Thiruvananthapuram. 
പബ്ളിക് ഹെൽത്ത് ആന്റ് ക് ളിനി ക്ക് ലബോറട്ടറി, - 1, 5Kg. Capacity ABC type Fire Extinguisher - 45 Nos. 
തിരുവനന്തപുരം- 37 എന്ന വിലാസത്തിൽ ഡയറക്ടർക്ക് 
രേഖാമൂലം അപേക്ഷിക്കാവുന്നതാണ്. തപാൽ മുഖേന 

2 5Kg, Capacity Carbon dioxide Fire Extinguisher 
ആവ ശ്യ മു ള്ള വർ മണിഒാർഡർ ചാർജ് കൂടി ഓരോ - - . 1 Nos . 

ഫോറത്തിനും നൽകേണ്ടതാണ്. ദർഘാസ് സമർപ്പിക്കേണ്ട | 3. 9 Lt. Capacity w " " pe Fire Extinguisher = 
അവസാന തീയതിക്ക് 5 പ്രവൃത്തി ദിവസംമുമ്പെങ്കിലും 

1 No. 
ലഭിക്കുന്ന മണിയോർഡറുകൾ മാത്രമേ സ്വീകാരിക്കുകയുള്ളൂ. 
ദർ ഘാസ് ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളത ല്ല . 

4. Fire bu . 

.. . water - 12 Nos . 
ദർഘാസിന്റെ വില ചെക്കുകളായോ ഡാറ്റുകളായാ പോസ്റ്റൽ Tender No . - 11. 2008-09/MHC 
ഓർഡറുകളായോ സ്വീകരിക്കുന്നതല്ല. അസ്സൽ ദർഘാസ് ഫോറം 

Cost of tender form : 
വാങ്ങുന്നവർക്ക് മാത്രമേ കോപ്പികൾ നൽക്കുകയുള്ളു. 50 രൂപ 
മുദപ്പത ത്തിൽ എഗി ഒന്നു കൂടി ടെണ്ടറിനോടൊപ്പം 

Original - Rs . 400 + VAT. 
വയ്ക്കേണ്ടതാണ്. മൊത്തം തുകയുടെ 1 % ഇ . എം . ഡി . ആയി 

Duplicate - Rs. 200 + VAT. 
വയ്ക്കേണ്ടതാണ്. സാധനങ്ങളുടെ വിലയിൽ വിൽപ്പന നികുതി 

Last date and time of sale of tender form 
കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള തുക കാണിച്ചിരിക്കേണ്ടതാണ്. 

2- 3 -2009 , 3 p. m . 
- എല്ലാ ടെണ്ടറുകൾക്കും ബാധകമായ നിയമങ്ങൾ ഇതിനും 
ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾ പ്രവർത്തന സമയങ്ങളിൽ 

Last date and time of receipt of tender form 
ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 

- 3-3-2009, 5 p . m. 
- ദർഘാസുകൾ സംബന്ധിച്ച ഏതു തീരുമാനമെടുക്കുന്ന | Date and time of opening of tenders - 4 -3- 2009, 
തിനും സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ഡയറക്ടർക്ക് പൂർണ്ണ - 12 Noon . 
അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 

Tender No . and date should be superscribed on such 
Replacement Spares 

envelope and addressed to the Superintendent, Mental 
1. Cold room 

Health Centre , Thiruvananthapuram . Late tenders will not 
(a) Providing sealed split cooling system 2 ton be accepted . Cost of tender form should not be returned 
(2 Numbers). 

under any circumstances. Tender should be accompanied 
(b ) Providing electric connection from the 

by Earnest Money Deposit in the form of Demand Draft 
distribution to the outdoor unit. 

drawn in favour of " Superintendent, Mental Health Centre , 
(c) Providing isolator switch- 63 Amps (1 number). 

Thiruvananthapuram ", which should not be less than 1 % 
(d ) Providing starter/ Temperature Control- 20 Amps 

of the price quoted . Duplicate tender forms will be issued 
(2 Numbers). 

to those who purchased original. The undersigned has 
(e) Providing temperature digital display with 

the right to reject any often without assigning reason 
wiring . 
(1) Providing exhaust fan with wiring. , . 

thereof. Tender specification and more details can be had 

from the office on working days. 
(g) Replacemant of door heeding and painting, 


- തിരു വ ന ന്ത പൂരം മാന സി കാരോഗ്യ കേ ന്ദ ത്തിൽ 
സ്ഥാപിച്ചി രി ക്കുന്ന ചുവടെ പറയുന്നതരം - ഫയർ 
എക്സിംഗഷർകൾ റീഫിൽ ചെയ്യുന്നതിനുവേണ്ടിമൂവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
1, 5 കി. ഗാം . കപ്പാ സിറ്റി എബിസി ടൈപ്പ് ഫയർ 
-- എക്സ്റ്റിംഗൃഷർ- 45 എണ്ണം. 
- 2. 5 കി. ഗ്രാം. കപ്പാസിറ്റി കാർബൺഡൈഓക്സൈഡ് 

- എക്സ്റ്റിംഗഷർ - 1 എണ്ണം 
(3) 9 ലിറ്റർ, കപ്പാ സിറ്റി വാട്ടർ ( eo,) - ടൈപ്പ് 

എക്സറ്റിംഗഷർ- 1 എണ്ണം 
(4) 10 കി . ഗ്രാം കപ്പാസിറ്റി എബിസി ടൈപ്പ് ഫയർ 

എക്സ്റ്റിംഗഷർ - 1 എണ്ണം 
- (5) ഫയർ ബക്കറ്റ്, മണൽ, വെള്ളംഉൾപ്പെടെ 12 എണ്ണം 

ദർഘാസ്നമ്പർ - 11 /2008- 09 മാ . ആ . . . 
ദർഘാസ് ഫോറത്തിന്റെ വില : 
അ ൽ - രൂപ 400 + മൂ . വ, നി. 

പകർപ്പ്- രൂപ 200 + മൂ . വ . നി. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 2- 3 - 2009, 3 മണി, 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 3 - 3 -2009, 5 മണി, 
- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവു - 4- 3- 2009 
ഉച്ചയ്ക്ക് 12 മണി, 

ദർഘാസുകളിൽ നമ്പർ രേഖപ്പെടുത്തി അതിൽ സുപ്രണ്ട്, 
മാനസികാരോഗ്യകേന്ദ്രം, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ 
നിശ്ചിത തീയതിക്കു മുൻപായി സമർപ്പിക്കേണ്ടതാണ്. അസ്സൽ 
ദർഘാസ് വാങ്ങുന്നവർക്കു മാത്രമേ പകർപ്പ് നൽകുകയുള്ളു. 
ഒരു കാരണവശാലും ദർഘാസിന്റെ വില മടക്കി നൽകുന്നതല്ല . 
ദർ ഘാ സിൽ രേഖപ്പെടു ത്തി യിട്ടുള്ള വില യുടെ ഒരു 
ശതമാനത്തിൽ കുറയാത്ത തുകയ്ക്കുള്ള " സ് .മകൾ 
രോഗ്യകേന്ദ്രം, തിരുവനന്തപുരം" എന്ന പേരിൽ എടു 
ഡാഫ്റ്റ് നിര ത ദ വ്യ മായി അടക്കം ചെയ് തി രി ക്ക ണം . 
നിരതദ്രവ്യം അടക്കം ചെയ്യാത്ത ദർഘാസുകൾ അസാധുവാക്കു 
ന താ ണ് . സപ ണ്ടിന് തക്ക തായ കാരണം കൂടാതെ 
ദർ ഘാസു കൾ നിരസിക്കാനുള്ള അവകാശം ഉണ്ടായിരി 
ക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ 
ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 


ണ 


IT 


| Mental Health Centre, 

Thiruvananthapuram . 


| (Sad ) 
- Superintendent. 


Superi 


